Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


: 


1 2 


- 
കേGOVERN 


രള സം 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


12th April 2011 

2011 ഏപ്രിൽ 12 
22nd Chaithra 1933 
1933 ചൈത്രം 22 


| 


1 5 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


പെരിയാർ ടൈഗർ റിസർവ്വ് ഈസ്റ്റ് ഡിവിഷൻ, 

തേക്കടി, ഇടുക്കി 


ദർഘാസ് പരസ്യം 


നമ്പർ സി . എസ്. 890 / 2011. 

2011 മാർച്ച് 23. 
- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 - 12 സാമ്പത്തിക 
വർഷത്തിൽ താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലികൾ 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാ റു ള്ള വ രിൽനിന്നും 
മത്സരാടിസ്ഥാ ന ത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കു ന്നു . 

പൊതു മ രാ മത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടു ള്ളതും 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി , സി . 
വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 
ദർഘാസിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 


- ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 600 + 
4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 450 + 4 % വാറ്റ്, ക്രമനമ്പർ 3 - ന് 
1,400 + 4 % വാറ്റ്. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ നൽകുന്ന തീയതിയും 
സമയവും 25 - 4 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 25 - 4- 2011, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25 - 4 - 2011, 
3.30 മണി. 

- പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
25 - 4 - 2011 - ൽ ദർഘാസ് നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
27 - 4 - 2011 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
29 - 4 - 2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

-- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ 
നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ നിശ്ചിത തുകയുടെ 
നിരതദ്രവ്യം സഹിതം പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമ യം വരെ ദർഘാസ് ഫോറ ങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

പൊതുമരാമത്ത് വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ 
ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് ബാധകമായിരിക്കും. 


കമ ജോലിയുടെ പേരും ഏകദേശ നിരതദ്രവ്യം 
നമ്പർ - അടങ്കൽ തുകയും 

( 2.5 % ) ( ) 
- 1 തേക്കടി ബോട്ട് ടിക്കറ്റ് കൗണ്ടറിലുള്ള 

ഇൻഫർമേഷൻ സെന്ററിന്റെ നവീകരണം - 
- 4 ലക്ഷം 

10 , 000 
ആനവച്ചാലിൽ ഇക്കോടൂറിസം പരിപാടി 
കൾക്കായുള്ള ഇൻഫർമേഷൻ സെന്ററിന്റെ 
നവീകരണം- 3 ലക്ഷം 

7 ,500 
പെരിയാർ ഫൗണ്ടേഷൻ ഓഫീസ് വിപുലീ 
കരണവും അനുബന്ധ പ്രവർത്തനങ്ങളും - 
- 7 ലക്ഷം 

17 ,500 


2 04 


KERALA GAZETTE 


[PART III 


- ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവര 
ങ്ങ ൾ ഈസ്റ്റ് ഡിവി ഷൻ, തേക്ക ടി യുടെഓഫീസിൽ 
നിന്നോബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽനിന്നോ കേരള 
വനം വകുപ്പിന്റെ വെബ്സൈറ്റായ www. keralaforest . org - 
യിൽ നിന്നോ അറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ 
( പാ ജക്ട് ടൈഗർ) പരി യാർ ഈസ്റ്റ് ഡിവി ഷൻ, 
തേക്ക ടിയുടെ പേരിൽ പണ യ പ്പെ ടു ത്തിയ ഡിമാന്റ് 
ഡാഫ്റ്റായി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . ( പാഥ മിക 
കരാർ 50 മുദ്രപത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
1 - 11 - 1992 - ലെ ജി . ഒ . ( എം . എ സ് .) നമ്പർ 96 / 92 
PW & D പ്രകാരമുള്ള ഗ്യാരന്റി ഈ ദർഘാസ് ജോലിക്ക് 
ബാധകമായിരിക്കും. മുദ്രവെച്ച കവറിൽ മാത്രമേ ദർഘാസുകൾ 
സ്വീകരിക്കുകയുള്ളു. 


- ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 

ഡെപ്യൂട്ടി ഡയറക്ടർ 
തേക്കടി. 

( പ്രൊജക്ട് ടൈഗർ ). 


TIMBER SALES DIVISION , PALAKKAD 

TENDER - CUM -AUCTION SALE NOTICE 
No . TSP2 -1586/2010 . 

28th March 2011 . 
It is hereby notified for the information of the public that the Tender-Cum -Auction Sale of Timber etc. mentioned 
in the schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No . 49 dated 
14-12 - 2010 and subject to the sale conditions published by the Chief Conservator of Forests ( P ), Thiruvananthapuram 
vide Pro . (5 ) 5628 / 10 dated 2 - 12 - 2010. Further details can be had from the Depot Officer and from this office during 
office hours. 

EMD : Teak & Rose wood — 20,000 , Others — 10,000 . 
Cost of tender form - 200 + VAT. 


SCHEDULE 


Depot 


Misc. Timbers 


Auction 

Date 
- (2 ) 


Teak Timber 

( M ) 
(3 ) 


Teak Exp . 

( M ) 
( 4) 


Rose wood 
| ( M ) 
( 5) 


Teak Poles 
(Nos.) 
(6) 


| ( M ) 


- ( 1) 


(7 ) 


7 - 5 - 2011 


Nedumgayam 

(Malappuram ) 


B I- 2 
B II - 20 
B III- 50 
B IV- 40 
C I - 1 
C II - 4 
C III - 15 
C IV- 10 
BS -25 


100 


100 


100 


1 00 


19 - 5 -2011 


Nedumgayam 
(Malappuram ) 


B I - 1 
B II -20 
B III - 50 
B IV -35 
C II- 2 
C III - 10 
C IV -10 
BS - 30 


-- 50 


75 - 


16 - 5 -2011 


Walayar 
(Palakkad ) 


B - 5 


B I -10 
B II- 150 
B III - 30 
C I- 15 
C II - 75 
C III - 40 
C IV -30 
BS -5 


C - 5 


12th APRIL 2011] 


FOREST DEPARTMENT 


205 


(1) 


(2 ) 


- ( 3 ) 


( 5) 


(6) 


( 7) 


24- 5- 2011 


Aruvakkode 
( Malappuram ) 


A ( LL )-3. 028 

B - 3 . 478 


B I - 3 
B III - 2 
C I- 6 
C II- 3 


| DL C II- 1.150 
C III - 1 . 500 
B III - 0 .344 
B IV - 0 .179 
FW - 0 .5 MT 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 49 തീയതി 14 - 12 - 2010 ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം പാ . (5) - 5628 /10 തീയതി 2 - 12 - 2010 നമ്പരായുള്ള ഉത്തരവിന് വിധേയമായി 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


is 


no longer and 


10 ,000 . 


ഇ . എം . ഡി.: തേക്കിനും വീട്ടിക്കും - 20, 000 , മറ്റിനം - 
ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 


പട്ടിക 


ഡിപ്പോയുടെ ലേല തീയതി 

പേര് 


തേക്കുതടി 
( എം ) 


തേക്ക് കയറ്റുമതി 

( എം ) 


ഈട്ടി 


( എം ) 


തേക്ക് കഴ പലജാതി 
- (എണ്ണം) ( എം ) 


7 - 5 - 2011 


100 


100 


നെടുംങ്കയം 
(മലപ്പുറം) 


ബി I - 1 
ബി II - 20 
ബി III - 50 
ബി IV - 40 
സി I - 1 
സി II - 4 
സി III - 15 
സി IV - 10 
ബി .എസ്. - 25 


19 - 5 - 2011 


50 


- 


75 


നെടുംങ്കയം 
( മലപ്പുറം) 


ബി I - 1 
ബി II - 20 
mm III - 50 
ബി IV - 35 
സി II - 2 
സി III - 10 
സി IV - 10 
ബി .എസ്.- 30 


16 - 5 - 2011 


വാളയാർ 
( പാലക്കാട്) 


ബി - 5 
സി - 5 


ബി I - 10 
ബി II - 150 
ബി III - 30 
സി I - 15 
സി II - 75 
സി III - 40 
സി IV - 30 
ബി .എസ്.- 5 


24 - 5 - 2011 


അരുവാക്കോട് 
( മലപ്പുറം) 


എ (LL ) - 3. 028 

ബി - 3 .478 


ബി II - 3 
ബി III - 2 
സി I - 6 
സി II - 3 


ഡി .എൽ. സി . II - 1.150 

സി III - 1. 500 
ബി III - 0.344 

ബി IV - 0 . 179 
എഫ്. ഡബ്ല .-0.5 MT 


Divisional Forest Office , 
Timber Sales Division , 
Palakkad. 


| ( Sd.) 

Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


206 


KERALA GAZETTE 


[Part III 


NILAMBUR NORTH DIVISION 


TENDER -CUM - AUCTION SALE NOTICE 
No. B1- 2124 / 2011. 

22nd March 2011. 
It is hereby notified for the information of the public that tender-cum -auction sale/ re-sale of Teak poles /Kappukal 
available at Dumping Depot under Nilambur / Edavanna Range as mentioned in the schedule below will be conducted 
on the dates noted against each by the Divisional Forest Officer, Nilambur North Division or any other officer authorised 
by him subject to the sale conditions published by the Chief Conservator of Forests, Thiruvananthapuram vide Number 
Pro . (5) 6835 /2009 dated 2 - 12 - 2009 in Kerala Gazette Number 54 , dated 22 - 12 -2009 . The auction sale is subject to the 
sale conditions published by Government in time to time. If the date of auction happens to be a public holiday or if 
the sale is not conducted due to some reasons the sale will be conducted on alternative day noted in the schedule at 
the same place and time. No bid lots if any in the first auction also will be auctioned on the alternate date . Further details 
in this regard can be obtained from this office (Ph : 04931- 220232 ) or Range Office , Nilambur ( Ph : 04931 - 220005) or Range 
Office , Edavanna (Ph : 04931 - 221959 ) during working hours. 


SCHEDULE 


Remarks 


Sl.No. 


Name of plantations from 
which the materials 

extracted 


Name of 
Dumping 
Depot 


Alternate 

dates 


Approximate Quantity 


Date and 

time of 
Auction 


( 1 ) 


(2 ) 


( 3 ) 


( 4 ) 


(5 ) 


(6 


(7) . 


27 - 4 - 2011 
10 a . m . 


2005 T. P., Thrikkaikuth TG 4th class poles — 10 Nos. Chaliyarmukku 
(Nilambur Range) TG 5th class poles — 2600 Nos. 

TG Kappukal — 870 Nos. 


6 - 5 - 2011 

10 a . m . 
17 -5 - 2011 
10 a . m . 


2 


1993 T . P ., 
Panayangode 
(Nilambur Range ) 


TG 2nd class poles — 6 Nos. 
TG 3rd class poles — 125 Nos. 
TG 4th class poles — 1272 Nos. 
TG 5th class poles — 3660 Nos. 
TG Kappukal — 985 Nos. 


3 


Poochakuth 


Re-sale 


2004 T. P., Valluvassery TG Kappukal — 2350 Nos. 

Bit I & II 
(Nilambur Range ) 


27 -4 - 2011 , 
12 noon 


6 - 5 - 2011 

11 a . m . 
17 - 5 - 2011 , 

12 noon 
5 - 5 - 2011 . 

10 a . m . 
9 - 5 - 2011 , 
10 a . m . 


4 


Re - sale 


2005 T. P ., Edacode 
( Edavanna Range) 


TG 4th class poles — 46 Nos. Mylamkuth 
TG 5th class poles — 1350 Nos . 
TG Kappukal — 2520 Nos. 


28 - 4 - 2011 
10 a . m . 


5 


2004 T . P., Pokkode 

(Edavanna Range) 


TG 4th class poles — 100 Nos . Eranjimangad 
TG 5th class poles — 3425 Nos. 


3 - 5 - 2011 
10 a . m . 


10 - 5 -2011 , 

10 a . m . 
16 - 5 - 2011 , 

10 a . m . 


6 


2005 T. P., Pokkode TG 4th class poles — 50 Nos. 

( Edavanna Range ) TG 5th class poles — 1400 Nos . 


7 


2005 T. P., Athikkal 

(Edavanna Range) 


TG 4th class poles — 100 Nos. 
TG 5th class poles — 800 Nos. 


12th APRIL 2011 ] 


FOREST DEPARTMENT 


207 


( 1) 


(2 ) 


( 3 ) 


| ( 4 ) 


( 5 ) 


| ( 6 ) 


| ( 7) 


8 


Mundanadam 


Re- sale 


2004 T. P ., Chathamporai TG 4th Class poles - 160 Nos. 
Bit I 

TG 5th Class poles — 5600 Nos. 


4 - 5 - 2011 , 
| 10 a . m . 


11 - 5 - 2011 , 
10 a . m . 


(Nilambur Range) 


TG Kappukal- 2000 Nos. 


18 - 5 - 2011 
| 10 . a . m . 


9 2004 T. P., Chathamporai TG 4th Class poles — 30 Nos. 
Bit II 

TG 5th Class poles — 1600 Nos . 
(Nilambur Range ) TG Kappukal — 1000 Nos. 


10 2005 T. P., Chathamporai TG 4th Class poles — 36 Nos. 
Bit I 

TG 5th Class poles — 3750 Nos. 
(Nilambur Range ) TG Kappukal — 2000 Nos . 


11 2005 T. P ., Chathamporai TG 4th Class poles - 250 Nos. 
Bit II 

TG 5th Class poles — 2650 Nos . 
(Nilambur Range ) TG Kappukal — 700 Nos. 


നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ/ എടവണ്ണ റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെ ലേലം/ പുനർലേലം പട്ടികയിൽ വിവരിച്ച തീയതിയിലും സമയത്തും 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ .(5 ) - 6835 /09 തീയതി 2 - 12 - 2009 
നമ്പരായി കേരള ഗസറ്റ് നമ്പർ 54 തീയതി 22 - 12 -2009- ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥ 
കൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുക. സർക്കാർ അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലേല 
നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേലദിവസം അവധിയായി വരികയോഎന്തെങ്കിലും കാരണ 
ത്താൽ ലേലം നടത്താൻ പറ്റാതെ വരികയും ചെയ്താൽ താഴെ പട്ടികയിൽ കൊടുത്ത പകരം തീയതിയിൽ അതേ സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതാണ്. ആദ്യ ലേലത്തിൽ വിൽക്കപ്പെടാത്ത ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതും 
പകരം കൊടുത്ത തീയതിയിൽ ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ: 
04931- 220232 ) നിലമ്പൂർ റെയിഞ്ചാഫീസിലോ ( ഫോൺ 04931- 220005) എടവണ്ണ റെയിഞ്ചാഫീസിലോ ( ഫോൺ 04931- 221959) 
പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് 
ലേലസമയത്ത് അറിയിക്കുന്നതാണ്. 


പട്ടിക 


കമ 


വിഭവ സമാഹരണം 
നടത്തുന്ന തോട്ടങ്ങ 
ളുടെ പേര് 


ശരാശരി ഉൽപ്പന്നം 


ഡമ്പിംഗ് 
ഡിപ്പോയുടെ 

പേര് 


ലേല 
തീയതിയും 

അടുത്ത റിമാർക്സസ് 
തീയതികൾ 


നമ്പർ 


സ 


- ( 1) 


( 7 ) 


( 2 ) | ( 3 ) 

| ( 4 ) 
- 2005 ടി. പി . 4 -ാം തരം തേക്ക് കഴകൾ - 10 എണ്ണം ചാലിയാർമുക്ക് 27 - 4 - 2011, 
തൃക്കെഴുത്ത് 5 -ാം തരം തേക്ക് കഴകൾ - 2600 എണ്ണം 

10 മണി 
( നിലമ്പൂർ റെയിഞ്ച്) തേക്ക് കപ്പുകാൽ 870 എണ്ണം 


: 


വി . 


- 6 - 5 -2011, 
- 10 മണി. 
17 - 5 - 2011, 
10 മണി 


1993 ടി . പി. 

പനയങ്കോട് 
( നിലമ്പൂർ റെയിഞ്ച്) 


2 -ാം തരം തേക്ക് കഴകൾ - 6 എണ്ണം 
3 -ാം തരം തേക്ക് കഴകൾ - 125 എണ്ണം 
4 -ാം തരം തേക്ക് കഴകൾ 1272 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ - 3660 എണ്ണം 
തേക്ക് കപ്പുകാൽ -985 എണ്ണം 
തേക്ക് കപ്പുകാൽ - 2350 എണ്ണം 


പൂച്ചകുത്ത് 


27 - 4 - 2011, 


27- 4- 2011, 
12 മണി 


പുനർ 


ണ 


ലേലം 


2004 ടി . പി. 
വള്ളുവശ്ശേരി 
- ബിറ്റ് I & II 
( നിലമ്പൂർ റെയിഞ്ച്) 


6 - 5 - 2011, 
11മണി 
17 - 5 - 2011, 
12 മണി 


208 


KERALA GAZETTE 


[PART III 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


2005 ടി . പി . 4 -ാം തരം തേക്ക് കഴകൾ - 46 എണ്ണം 

എടക്കോട് 5 -ാം തരം തേക്ക് കഴകൾ - 1350 എണ്ണം 
(എടവണ്ണ റെയിഞ്ച്) തേക്ക് കപ്പുകാൽ - 2520 എണ്ണം 


മൈലാംകുത്ത് 28 - 4 - 2011, 

10 മണി 


പുനർ 


ലേലം 


5 - 5 - 2011 
10 മണി 
9 - 5 - 2011, 
10 മണി 


2004 ടി . പി . 

പൊക്കോട് 
(എടവണ്ണ റെയിഞ്ച്) 


4 -ാം തരം തേക്ക് കഴകൾ - 100 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 3425 എണ്ണം 


എരഞ്ഞി 
മങ്ങാട് 


3 - 5 - 2011, 
10 മണി 


| 10 - 5 - 2011 

10 മണി 
16 - 5 - 2011, 
10 മണി 


ന 


6 


- 


ടി 


ടി 


- 2005 ടി. പി . 

പൊക്കോട് 
( എടവണ്ണ റെയിഞ്ച്) 


4 -ാം തരം തേക്ക് കഴകൾ 50 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ - 1400 എണ്ണം 


കന 


- 


ടി 


ടി 


ടി 


മുണ്ടപാടം 


- 4 - 5 - 2011, 

10 മണി 


11 - 5 - 2011, 
10 മണി 
18 - 5 - 2011, 
10 മണി 


7 2005 ടി . പി . 4 -ാം തരം തേക്ക് കഴകൾ - 100 എണ്ണം 

അത്തിക്കൽ 5 -ാം തരം തേക്ക് കഴകൾ 800 എണ്ണം 
(എടവണ്ണ റെയിഞ്ച്) 

2004 ടി. പി . 4 -ാം തരം തേക്ക് കഴകൾ - 160 എണ്ണം 
ചാത്തംപുറായ് 5 -ാം തരം തേക്ക് കഴകൾ - 5600 എണ്ണം 

ബിറ്റ് I - തേക്ക് കപ്പുകാൽ 2000 എണ്ണം 
( നിലമ്പൂർ റെയിഞ്ച്) 

2004 ടി . പി. 4 -ാം തരം തേക്ക് കഴകൾ 30 എണ്ണം 
ചാത്തംപുറായ് - 5 -ാം തരം തേക്ക് കഴകൾ - 1600 എണ്ണം 
ബിറ്റ് II 

തേക്ക് കപ്പുകാൽ - 1000 എണ്ണം 
( നിലമ്പൂർ റെയിഞ്ച്) 
- 2005 ടി . പി . 4 -ാം തരം തേക്ക് കഴകൾ 36 എണ്ണം 
ചാത്തംപുറായ് 5 -ാം തരം തേക്ക് കഴകൾ - 3750 എണ്ണം 
- ബിറ്റ് I 

തേക്ക് കപ്പുകാൽ 2000 എണ്ണം 
( നിലമ്പൂർ റെയിഞ്ച്) 
| 2004 ടി. പി . 4 -ാം തരം തേക്ക് കഴകൾ - 250 എണ്ണം 
ചാത്തംപുറായ് 5 -ാം തരം തേക്ക് കഴകൾ - 2650 എണ്ണം 
ബിറ്റ് II 

തേക്ക് കപ്പുകാൽ - 700 എണ്ണം 
- ( നിലമ്പൂർ റെയിഞ്ച്) 


10 


12 


Divisional Forest Office , 
Nilambur North . 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

വയനാട് 
ദർഘാസ് പരസ്യം 


നമ്പർ WSF1 -2273/ 97 . 


2011 മാർച്ച് 15. 


-- വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കെട്ടിട 
നിർമ്മാണ ആ വ ശ്യ ങ്ങൾക്കായി 15 വർഷ ങ്ങ ൾക്കുമുമ്പ് 
വാങ്ങിയിട്ടുള്ളതും നിർമ്മാണം കഴിഞ്ഞ് ബാക്കിവന്നതുമായ 
ഇരുമ്പ് കമ്പികൾ കൽപ്പറ്റ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
ഓഫീസ് കോംപ്ലക്സ് പരിസരത്തും സോഷ്യൽ ഫോറസ്ട്രി 
ബത്തേരി റെയി ഞാ ഫീസ് പരി സ ര ത്തും വച്ച് ഇപ്പോൾ 
ഇരിക്കുന്ന അ വ സ്ഥ യിലും സ്ഥലത്തും വച്ച് വിൽപ്പന 
നട ത്തു ന്ന തിന് സീൽ ചെയ്ത ദ ർ ഘാ സു കൾ 


ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾക്ക് പുറമെ ദർഘാസിൽ 
പങ്കെടുത്തവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ആദ്യം ലേലം 
നടത്തുന്നതിനും ലേല ദർഘാസുകളിൽവച്ച് 1 ക്വിന്റെ ലിന് 
പര മാ വധി വില വാഗ്ദാനം ചെയ്യു ന്ന വരുടെ പേരിൽ 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി വിൽപ്പന 
ഉറ പ്പി ക്കു ന്ന തു മാ ണ് . ഇങ്ങനെ ലഭിക്കുന്ന ദർഘാ സ് 
സ്വീകരിച്ച് കഴിഞ്ഞ് 15 ദിവസത്തിനകം മുഴുവൻ തുകയും 
ഒടുക്കി സാധനം ഓഫീസ് കോംപ്ലക്സിൽനിന്ന് നീക്കം 
ചെയ്യേണ്ടതുമാണ്. 

ദർഘാസ് ഫോറങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി വയനാട് 
ഓഫീസിൽവച്ച് 27 - 4 - 2011 - ന് ഉച്ചയ്ക്ക് 12 മണിവരെ 
വിൽക്കുന്നതായിരിക്കും. ഫോറത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ അയച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം 
അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില 


പൂർണ്ണവുമായ മരം. നൽകുന്നതല 





” 


മറ്റു 


ഒരു കാരണവശാലും മടക്കി 

- നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കുന്നതും അപൂർണ്ണവുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. മതിയായ 
കാരണങ്ങൾ 

ഇല്ലാതെ - തന്നെ - ദർഘാസ് 

റദ്ദാക്കാനുള്ള 
അധികാരം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിക്ഷിപ്തമായിരിക്കും. പൂരിപ്പിച്ച അപേക്ഷ 

ഫോറങ്ങൾ 27 -4- 2011- ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അപ്പോൾ ഹാജരായുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് 
കൺസർവേറ്ററോ 

അദ്ദേഹം 

അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥരോ സോഷ്യൽ ഫോറസ്ട്രി വയനാട് ഡിവിഷൻ ഓഫീസിൽവച്ച് തുറക്കുന്നതായിരിക്കും. എന്നാൽ സാങ്കേ 
തിക കാരണങ്ങളാൽഅന്നേദിവസം ലേലം നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും നടക്കുന്നതായിരിക്കും. 
കമ ലേല സാമഗിയുടെ പേരും 

നിരത് 
നമ്പർ - മറ്റ് വിവരങ്ങളും 

ദ്രവ്യം 
ഇരുമ്പ്കമ്പി 
( 18 എം . എം . പിരിയുള്ളത്- 1008.5 കി. ഗ്രാം 
16 എം . എം . പിരിയുള്ളത്- 823. 4 കി . ഗ്രാം 

16 എം . എം . പിരി ഇല്ലാത്തത്- 359 കി. ഗ്രാം 
6 എം . എം . കഷണങ്ങൾ- 400 കി . ഗ്രാം , 

10 ,000 
പലവക - 41 കി . ഗ്രാം ) 
ആകെ തൂക്കം - 2631.9 കി. ഗ്രാം 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- കൽപ്പറ്റ 
ഫോറസ്റ്റ്ഓഫീസ് പരിസരം 
മതിപ്പുവില - 65 , 113 


മറ്റ് വി 


10 , 000 


(12 എം . എം . പിരിയുള്ളത് 4400 കി . ഗ്രാം. 

16 എം . എം . പിരിയുള്ളത് 1500 കി. ഗ്രാം - 
16 എം. എം. പിരി ഇല്ലാത്തത് 162 കി. ഗ്രാം 
8 എം. എം . പിരിയുള്ളത് - 150 കി . ഗ്രാം 
ആകെതൂക്കം - 6212 കി. ഗ്രാം 

സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം -ബത്തേരി സോഷ്യൽ 
ഫോറസ്ട്രി റെയിഞ്ചാഫീസ് പരിസരം 

മതിപ്പുവില - 1,53,685 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - 400 + വാറ്റ്. 


ലേല നിബന്ധനകൾ 


- 1. പഴകിയ ഇരുമ്പ്കമ്പികൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് 
പരിശോധിച്ച് 

അവയുടെ തൽസമയ - അവസ്ഥ 

ബോദ്ധ്യ 
പ്പെടേ താണ്. ദർഘാസ് ലേലത്തിന് 

ശേഷം 
തൽസംബന്ധമായ പരാതികൾ സ്വീകരിക്കുന്നതല്ല . 
2. ദർഘാസ് 

ഫോറം ആവശ്യമുള്ളവർ 

അവരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിച്ച മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സാക്ഷ്യപത്രം ഹാജരാക്കേ താണ്. 

3. ദർഘാസുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കേ തും നിരതദ്രവ്യം ഈ ഓഫീസിൽ അടക്കേ തു 
മാണ്. - നിശ്ചിത സമയത്തിനുശേഷം 

ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

4. ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ സ്ഥലത്തുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്ന 
തിനും അതിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല ദർഘാസുകളിൽ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവ 
രുടെ പേരിൽ ദർഘാസ്/ ലേല തുക തൃപ്തികരമാണെങ്കിൽ ലേലം/ ദർഘാസുകൾ താൽക്കാലികമായി ഉറപ്പിച്ച് അംഗീകരി 
ക്കുന്നതിനായി മേലധികാരികൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്. മറ്റ് ദർഘാസുകാരുടെ നിരതദ്രവ്യം അന്നേദിവസംതന്നെ 
തിരികെ നൽകുന്നതാണ്. 

5. ദർഘാസ്നൽകുന്നവർ മാത്രമേ നിരതദ്രവ്യം കെട്ടി ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. 


- 6. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 

10 ,000 
നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേ താണ്. കൂടാതെ അവർ ദർഘാസ്/ ലേല നിബന്ധനകൾ 
പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൻമൂലം വകുപ്പിന് ഉ ാകുന്ന കഷ്ട നഷ്ടങ്ങൾക്ക് തന്നിൽ നിന്നും ഈടാക്കാവു 
ന്നതാണെന്ന് 

സമ്മതിച്ചുകൊ ള്ള 

ഒരു 

സമ്മത 
പ്രതത്തിലും ഒപ്പ് വയ്ക്കേ താണ്. വിജയിയായ ലേലക്കാരൻ ദർഘാസുകാരൻ ലേലം കഴിഞ്ഞാലുടനെ ലേലം കൊ 
ഉൽപ്പന്നത്തിന്റെ മൊത്തം ലേല തുകയുടെ 35 ശതമാനം എന്ന കണക്കിൽ രൊക്കം പണമായോ ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ ലേല ദിവസം തന്നെ ഒടുക്കേ താണ്. നിരതദ്രവ്യമായി 
അടച്ച തുക മേൽപ്പടി തുകയിൽ ഉൾപ്പെടുന്നതാണ്. 

7. മേൽ വിവരിച്ച പ്രകാരം ലേലദിവസം അടക്കേ തുകയോ, വിലയുടെ 35 ശതമാനം വരുന്ന തുകയോ 
അടക്കാതിരുന്നാൽ ദർഘാസ്/ ലേലം 

റദ്ദ് 

ചെയ്തതായി 
കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പടെ അതുവരെ അടച്ച എല്ലാ തുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ദർഘാസു 
കാരന്/ ലേലക്കാരന് യാതൊരു അറിയിപ്പും നൽകാതെ ലേലംകൊ വസ്തുക്കൾ ദർഘാസുകാരന്റെ/ ലേലക്കാരന്റെ 
നഷ്ടോത്തരവാദിത്തിൽ അടുത്ത ദർഘാസ്/ ലേലത്തിൽ പുനർവിൽപ്പന നടത്തുന്നതും അങ്ങനെ പുനർ വിൽപ്പനയിൽ 
സംഭവിക്കാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട ദർഘാസുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതു 
മാണ്. മേൽപ്രകാരമു ാകുന്ന നഷ്ടം അവരിൽനിന്നും റവന്യൂ റിക്കവറി നിയമപ്രകാരമോ മറ്റ് നടപടികൾ 
സ്വീകരിച്ചോ ഈടാക്കുന്നതും ആയിരിക്കും. 
8. ദർഘാസ് - അംഗീകരിച്ചതായി 

അറിയിപ്പു 

കിട്ടി 
ദിവസത്തിനകം - സർക്കാരിലേക്ക് 

ഒടുക്കേ 

തുക 
മുഴുവൻ ഒടുക്കി പഴകിയ കമ്പികൾ ഏറ്റുവാങ്ങേ താണ്. ഇപ്രകാരം പഴകിയ കമ്പികൾ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ ദർഘാ 
സുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം മറ്റൊരു 15 ദിവസംകൂടി അനുവദിക്കുന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ച് നൽകുന്ന കാല 
ത്തേക്ക് 

ബാക്കി - സംഖ്യയ്ക്ക് 

12 % 
പലിശയും ദിവസം 20 ക്രമത്തിൽ ഇരിപ്പ് വാടകയും ഈടാക്കുന്നതുമായിരിക്കും. 
- 9. മേൽ പറഞ്ഞപ്രകാരം ദീർഘിപ്പിച്ച് 

നൽകിയ 
15 ദിവസങ്ങൾക്കുള്ളിൽ പ്രസ്തുത പഴകിയ കമ്പികൾ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ ടി കമ്പികൾ ദർഘാസുകാരന്റെ പൂർണ്ണ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീ ം ലേല ദർഘാസ് അടിസ്ഥാനത്തിൽ വിൽക്കുന്നതും തൻമൂലം സർക്കാരിനു കുന്ന 
നഷ്ടം വീഴ്ച വരുത്തിയ ലേല ദർഘാസുകാരന്റെ പക്കൽ നിന്നും ഈടാക്കുന്നതുമാണ്. വീഴ്ച വരുത്തിയ ലേല ദർഘാ 
സുകാർ സർക്കാരിലേക്ക് ഒടുക്കിയ തുക ക ട കെട്ടുന്നതും ടി തുകയ്ക്ക് ടിയാന് യാതൊരുവിധ 
അവകാശവും ഉ ായിരിക്കുന്നതല്ലെന്നുള്ള വിവരവും കൂടി അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
വയനാട്. അസിസ്റ്റന്റ്കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. 


